Reg. No . രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


ക 


- 
കേശ 
GOVERNN 


രള സർക 


ർക്കുമാർ 


NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


22nd May 2012 
2012 മേയ് 22 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Jyaishta 1934 
1934 ജ്യേഷ്ഠം 1 


PART III 
Stores Purchase 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി . ഡബ്ലു . ഇ ./ 496/ 2012. 


2012 ഏപ്രിൽ 23 . 


ദർഘാസ് നമ്പരും 
വിതരണം ചെയ്യേണ്ട 
സാധനത്തിന്റെ വിവരവും 


ദർഘാസ് ഫോറ 
ത്തിന്റെ വില 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, എറണാകുളം താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് മൽസര സ്വഭാവമുള്ള പ്രത്യേകം മുദ്ര വച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 22 -5 - 2012 
മുതൽ 28- 5 - 2012 വരെയുള്ള പ്രവർത്തിദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 
1 മണിവരെ ഭൂജല വകുപ്പ്, എറണാകുളം ജില്ല ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതും 28 -5 - 2012 ഉച്ചയ്ക്ക് 2 മണിവരെ ടി 
ഓഫീസിൽ സ്വീക രിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 
3 മണിക്ക് ജില്ലാ ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നി 
ദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
അന്നേ ദിവസം അവ ധി യാ യാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം മേൽ ദർഘാസ് സംബന്ധിച്ച് എല്ലാ നടപടിക്രമങ്ങളും 
നടത്തുന്നതുമായിരിക്കും. 


GWE/ 1/ 12 -13 — A double fly tent 100 % 
water proof of size 12 x 12 x 7 and 
height of the inner fly 2 feet wall made 
of 2 fold cloth through out with overlapping 
purdha having hanging arrangements 
inner fly and water hood attached to 
the outer fly . The tent includes all 
accessories . (Bamboo ridge and poles, 
wooden pegs, hammer, iron pigs , 
sledge hammer and canvas bag ) — 
2 Nos. 


400 + ST 


കാലാവധി 30 ദിവസം. 


ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസിനോടൊപ്പം 100 - ന്റെ രൂപയുടെമുദ്രപ്പത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകളെ സംബ 
ന്ധിച്ച എല്ലാ സർക്കാർ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില ചെക്കായോ ഡ്രാഫ്റ്റായോ 
സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് പ്രമാണങ്ങൾ പരസ്പരം 

കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ക്വാട്ട് ചെയ്യുന്ന 
തുകയുടെ 1 % നിരതദ്രവ്യം ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 
എറണാകുളം എന്ന പേരിൽ ഏതെങ്കിലും പൊതു മേഖലാ 
ബാങ്കിന്റെ കാക്ക നാട് ശാഖ യിൽ മാറാ വുന്ന ഡിമാന്റ് 
ഡാറ്റായി സമർപ്പിക്കേണ്ടതാകുന്നു . ദർഘാസുകൾ അംഗീക 
രിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനുമുള്ള അധികാരം ഭൂജല 
വകുപ്പ്, എറണാകുളം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമായി 
രിക്കും. ഭൂജല വകുപ്പിലെ ദർഘാസ് സംബന്ധിച്ച എല്ലാ 
നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. ഇതുസംബന്ധമായ 
കൂടുതൽ വിവരങ്ങൾ ഭൂജല വകുപ്പ്, എറണാകുളം ജില്ലാ 
ആഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും നേരിട്ട് 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


ജില്ലാ ആഫീസ്, 
ഭൂജല വകുപ്പ്, 
വയനാട്. 


( ഒപ്പ്) 
ജില്ലാ ആഫീസർ. 


ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസ്, 

( ഒപ്പ്) 

- എറണാകുളം, കൊച്ചി- 682 030 . 
ജില്ലാ ഓഫീസർ. 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ GW/DW/ T /1584 /04. 

2012 ഏപ്രിൽ 27 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂ ജ ല വ കുപ്പ് ജില്ലാ 
ആഫീസർ, വയനാട് കുഴൽക്കിണർ കുഴിക്കാനുപയോഗിക്കുന്ന 
ഡി . റ്റി. എച്ച്. റിഗ്ഗിനുവേണ്ടി താഴെ പറയുന്ന സ്പെയേഴ്സുകൾ 
വിതരണം ചെയ്യുന്നതിനായി അംഗീകൃത നിർമ്മാതാക്കൾ വിതര 
ണ ക്കാ രിൽ നിന്നും മുദ്രവച്ച മത്സര സ്വഭാ വമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 30 - 5 - 2012 
വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
3.30 - ന് ജില്ലാ ആഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള വിതരണക്കാർ നിർമ്മാതാക്കളുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
ടി ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത 
പ്രവർത്തി ദിവസം ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


കമ 
നമ്പർ 


ഇനവിവരം 


150 - 250 പി .എസ്സ്. ഐ . എയർ പ്രഷർ ഉപയോഗിച്ച് 
115 മി . മീ . വ്യാസത്തിൽ പാറ യിലും 180 മി . മീ . 
വ്യാസത്തിൽ മണ്ണിലും കുഴിക്കാൻ സാധിക്കുന്നതും 
ഡി . റ്റി . എച്ച്. റിഗ്ഗിൽ ഉ പ യോ ഗി ക്കു ന്ന തു മായ 

ഹൈ സ്പീഡ് വാൽവ്ലെസ്സ് ഡിഗ്ഗർ ഹാമർ - 2 എണ്ണം. 
115 മി. മീ. വ്യാസത്തിൽ പാറയിൽ കുഴിക്കാവുന്നതും 
വാൽവ്ലെസ്സ് ഡിഗ്ഗർ ഹാമറിൽ ഉപയോഗിക്കാവുന്നതു 
മായ ഡിൽ ബട്ടൺ ബിറ്റ് - 2 എണ്ണം. 
നിരതദ്രവ്യം - ക്വാട്ട് ചെയ്ത തുകയുടെ 1 %. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 400 + 5 % വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 30 - 5- 2012 
ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണം 
രൊക്കം പണമടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറാൻ പാടില്ലാത്ത 
താ കു ന്നു . ദർഘാസ് പമാ ണ ത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല . പോസ്റ്റോഫീസിൽ 
നിന്നും ജില്ലാ ആഫീസറുടെ പേരിൽ പണയപ്പെടുത്തിയ 
നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്/ ഡിമാന്റ് ഡ്രാഫ്റ്റ് 


